| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


ക്ക 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol . LVI 
വാല്യം 56 | 


25th October 2011 
2011 ഒക്ടോബർ 25 
3rd Karthika 1933 
1933 കാർത്തികം 3 


| | 42 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ 


PART III 


Stores Purchase 


Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ എസ്. വി .എഫ്. 419 / 2011 . 


2011 സെപ്റ്റംബർ 28. 


വണ്ടി പ്പെരിയാർ സംസ്ഥാന പച്ചക്കറി തോട്ടത്തിലെ 
2011- 12 വർഷത്തെ ആവശ്യത്തിലേക്കായി 200 ക്യുബിക് മീറ്റർ 
ഉണക്ക ചാണ ക പ്പൊടി സപ്ലേ ചെയ്യു വാൻ തയ്യാറുള്ള 
കരാ റു കാ രിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 28 - 10 - 2011 -ാം തീയതി 
പകൽ 11.30 മണിവരെ ഫാം ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. സ്വന്തം മേൽവിലാസം എഴുതിയ കവറിൽ 
പൂരിപ്പിച്ച ദർഘാസ് ഫോറ ങ്ങൾ 28 - 10 - 2011 - ന് പകൽ 
12 മണിവരെ ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറത്തിന് 400 വിലയും വിൽപ്പന നികുതിയും അടച്ച് 
ഫാം ഓഫീസിൽ നിന്നും വാങ്ങാ വു ന്ന താ ണ് . ഒരു 
ക്യുബിക് മീറ്റർ ചാണകപ്പൊടി എന്തു നിരക്കിൽ എത്തിച്ചു 
നൽകാം എന്ന് ടെണ്ടറിൽ ബോദ്ധ്യപ്പെടുത്തിയിരിക്കണം. 
രേഖപ്പെടുത്തുന്ന നിരക്കിന്2012 മാർച്ച് 31 വരെ പ്രാബല്യമുണ്ടാ 
യിരിക്കേണ്ടതും പ്രസ്തുത നിരക്ക് 62 -ാം മൈലിലെ ഫാമിൽ 
സപ്ലെ ചെയ്യുന്നതിനുള്ളതായിരിക്കണം. ടെണ്ടറിനോടൊപ്പം 

5,000 ( അയ്യായിരം രൂപ ) നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യം ഡി . ഡി . ആയി നൽകുന്നവർ വണ്ടിപ്പെരിയാർ 
എസ്. ബി . ടി. യിൽ ഫാം സൂപ്രണ്ടിനു മാറത്തക്കവിധത്തിൽ 


നൽകേണ്ടതാണ്. ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ 28 - 10 - 2011- ന് 
പകൽ 12. 30 മണിക്ക് ഫാം ഓഫീസിൽവെച്ച് ഫാം സൂപ്രണ്ട് 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്നയാൾ ഹാജരുള്ളവരുടെ 
പ്രതിനിധിയുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ടെണ്ടർ കൈക്കൊള്ളുന്നയാൾ 50 - ന്റെ മുദ്രപ്പത്രത്തിൽ കരാർ 
ഉടമ്പടി നൽകേണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ചതായി 
അറിയിപ്പു ലഭിച്ച ശേഷം ഈ ആ ഫീസിൽ നിന്നുള്ള 
നിർദ്ദേശാനുസരണം ചാണകപ്പൊടി സപ്ലെചെയ്യേണ്ടതാണ്. 
ദർഘാസ് നട പടികൾ സംബന്ധിച്ച ഫാം സൂപ്രണ്ടിന്റെ 
തീരുമാനം അന്തിമമായിരിക്കും. കാരണംകാണിക്കാതെ 
ദർ ഘാസ് തള്ളിക്കളയുന്നതിനും പുനർ ദർഘാസ് 
നടത്തുന്നതിനുമുള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത 
ദിവസം പൊതു അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം മറ്റൊരറിയിപ്പു കൂടാതെ ദർഘാസ് നടപടികൾ 
നടത്തുന്നതാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞു കിട്ടുന്നതോ 
നിര ത ദ വ്യം ഇല്ലാ ത്തതോ ആയ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഫാം ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിലും സമയങ്ങളിലും അറിയാവുന്നതാണ്. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ. 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


